O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 21 


Tuesday , 21st December 2021 


1197 ധനു 6 


1943 അഗ്രഹായനം 30 
30th Agrahayana 1943 


6th Dhanu 1197 


നമ്പർ 


വാല്യം 10 
Vol . X 


50 


No. 


Part I -Section ( iii ) 


Law Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


21st December 2021 


KERALA GAZETTE 


1 


നിയമ ( നിയമനിർമ്മാണം - എച്ച് ) വകുപ്പ് 


വിജ്ഞാപനം 

2021 ജൂലൈ 3 
തീയതി , തിരുവനന്തപുരം , 

1196 മിഥുനം 19 
1943 ആഷാഢം 12 . 


നമ്പർ 6726 ലെഗ്.എച്ച് 2 / 2020 നിയമം . 


2021 ജൂലൈ 2 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന ഓർഡിനൻസ് 
പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


സാദിഖ് , എം . കെ . , 
സ്പെഷ്യൽ സെക്രട്ടറി ( നിയമം ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part I -Section ( iii ) 


2021 - ലെ 92 -ാം നമ്പർ ഓർഡിനൻസ് 


2021 - ലെ കേരള സഹകരണ സംഘ ( ഭേദഗതി ) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിരണ്ടാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത് . 

1969 - ലെ കേരള സഹകരണ സംഘ ആക്റ്റ് വീണ്ടും ഭേദഗതി 


ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക . — 2020 - ലെ കേരള സഹകരണ സംഘ ( രണ്ടാം ഭേദഗതി ) ഓർഡിനൻസ് ( 2020 - ലെ 27 ) 
2020 ഏപ്രിൽ 9 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും , 

2020 ആഗസ്റ്റ് 24 -ാം തീയതി ആരംഭിച്ച് അന്നേ ദിവസം അവസാനിച്ച കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനക്കാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു 
ആക്റ്റ് കൊണ്ടു വരുന്നതിനുള്ള ഒരു ബിൽ അ വതരിപ്പിക്കു ന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2020 - ലെ കേരള സഹകരണ 
സംഘ ( രണ്ടാം ഭേദഗതി ) ഓർഡിനൻസ് ( 2020 - ലെ 58 ) 2020 സെപ്റ്റംബർ 26 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

2020 ഡിസംബർ 31 -ാം തീയതി ആരംഭിച്ച് അന്നേ ദിവസം അവസാനിച്ച് കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനക്കാലത്തും 2021 ജനുവരി 8 -ാം തീയതി ആരംഭിച്ച് 2021 ജനുവരി 22 -ാം തീയതി 
അവസാനിച്ച സമ്മേളനക്കാലത്തും പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു 
ആക്റ്റ് കൊണ്ടു വരുന്നതിനുള്ള ഒരു ബിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2021 - ലെ കേരള സഹകരണ സംഘ 
( ഭേദഗതി ) ഓർഡിനൻസ് ( 2021 - ലെ 24 ) 2021 ഫെബ്രുവരി 9 -ാം തീയതി കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2020 മേയ് 24 -ാം തീയതി ആരംഭിച്ച് 2021 ജൂൺ 10 -ാം തീയതി അവസാനിച്ച കേരള സംസ്ഥാന നിയമ 
സഭയുടെ സമ്മേളനക്കാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 


ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുഛേദം ( 2 ) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡപ്രകാരം 2021 - ലെ 
കേരള സഹകരണ സംഘ ( ഭേദഗതി ) ഓർഡിനൻസ് ( 2021 - ലെ 24 ) 2021 ജൂലൈ 5 -ാം തീയതി 
പ്രാബല്യമില്ലാതായിത്തീരുന്നതിനാലും ; 


പത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താതിരിക്കുന്നപക്ഷം വൈഷമ്യങ്ങൾ 
ഉണ്ടാകുമെന്നതിനാലും ; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടികൾ 
സ്വീകരിക്കേണ്ട ത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


21st December 2021 


KERALA GAZETTE 


3 


ഇപ്പോൾ , അതിനാൽ , ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുഛേദം ( 1 ) -ാം ഖണ്ഡപ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെപ്പറയുന്ന ഓർഡിനൻസ് 
വിളംബരപ്പെടുത്തുന്നു : 

ചുരുക്കപ്പേരൂം ( പാരംഭവും .- ( 1 ) ഈ ഓർഡിനൻസിന് 2021 - ലെ കേരള സഹകരണ സംഘ 
( ഭേദഗതി ) ഓർഡിനൻസ് എന്ന് പേര് പറയാം . 


1 . 


( 2 ) 3 -ാം വകുപ്പും 4 -ാം വകുപ്പിന്റെ ( i ) ഖണ്ഡവും 2020 ജനുവരി 15 -ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതപ്പെടേണ്ടതും 4 -ാം വകുപ്പിന്റെ ( i ) ഖണ്ഡം 2020 ഏപ്രിൽ 11 -ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതപ്പെടേണ്ടതുമാണ് . 


2 . 


1969 - ലെ 21 -ാം ആക്ട് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ് . ഈ ഓർഡിനൻസ് 
നിലവിലിരിക്കുന്ന കാലയളവിൽ , 1969 - ലെ കേരള സഹകരണ സംഘ ആക്ടിന് ( 1969 - ലെ 21 ) ( ഇതിനു ശേഷം 
പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 3 - ഉം 4 - ഉം വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന 
ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ് . 


3 . 


2 -ാം വകുപ്പിന്റെ ഭേദഗതി . - പ്രധാന ആക്ടിലെ 2 -ാം വകുപ്പിൽ , - 
( i ) ( ഐഎ ) ഖണ്ഡത്തിനു പകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ് , 


അതായത് : 


സഹകരണ 


“ ( ഐഎ ) “ ജില്ലാ സഹകരണ ബാങ്ക് ” എന്നാൽ ഒരു റവന്യൂ ജില്ലയിൽ അധികാരിതയുള്ളതും , 
പാഥമിക കാർഷിക വായ് പാ സംഘങ്ങളും അർ ബൻ 

ബാങ്കുകളും അതിന്റെ 
അംഗങ്ങളായിട്ടുള്ളതും , നാമമാത്ര അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള അതിലെ 
അംഗങ്ങൾക്ക് വായ്പ നൽകുന്നതിലേക്കായി ഫണ്ട് സ്വരൂപിക്കുക എന്ന പ്രധാന ഉദ്ദേശ്യത്തോടെയുള്ളതും , 
74 എച്ച് വകുപ്പിന്റെ ( 1 ) -ാം ഉപവകുപ്പ് പ്രകാരമോ ( 1 ) ( എ ) ഉപവകുപ്പ് പ്രകാരമോ രജിസ്ട്രാർ ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നതിന് തൊട്ടുമുമ്പ് ഈ ആക്റ്റിൻ കീഴിൽ നിലനിന്നിരുന്നതും , അത്തരം ഉത്തരവുകൾ 
ഹേതുവായി നിലനില്പ് അവസാനിച്ചതുമായ ഒരു കേന്ദ്രസംഘം എന്നർത്ഥമാകുന്നു . 

എന്നാൽ ഒരു ജില്ലാ സഹകരണ ബാങ്കിന്റെ പൊതുയോഗം 14 എ വകുപ്പിൻ കീഴിലുള്ള പ്രമേയം 
പാസ്സാക്കിയിട്ടില്ലായെങ്കിൽ , അത് ഈ ഓർഡിനൻസ് നിലവിൽ വരുന്ന തീയതി മുതൽ രണ്ട് വർഷം വരെയോ 
അല്ലെങ്കിൽ 74 എച്ച് വകുപ്പിന്റെ ( 1 ) -ാം ഉപവകുപ്പിലെ ( എ ) , ( ബി ) , ( സി ) ഖണ്ഡങ്ങൾ പ്രകാരം രജിസ്ട്രാർ 
നടപടി പൂർത്തിയാക്കുന്നവരെയോ , ഏതാണോ ആദ്യം , അതുവരെ അപ്രകാരം തുടരുന്നതാണ് . ” . 
4. 74 എച്ച് വകുപ്പിന്റെ ഭേദഗതി പ്രധാന ആക്ടിന്റെ 74 എച്ച് വകുപ്പിൽ , 

. 


. 


( 1 ) 


( 1 ) -ാം ഉപവകുപ്പിൽ താഴെപ്പറയുന്ന ഖണ്ഡങ്ങൾ അവസാനമായി കൂട്ടിച്ചേർക്കേണ്ടതാണ് , 


അതായത് : 


“ ( എ ) ഒരു ജില്ലാ സഹകരണ ബാങ്കിന്റെ പൊതുയോഗം 14 എ വകുപ്പിൻ കീഴിൽ പ്രമേയം 
പാസ്സാക്കിയിട്ടില്ലായെങ്കിൽ , പൊതുതാൽപ്പര്യാർത്ഥം രജിസ്ട്രാർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി 
കൂടിയാലോചിച്ചശേഷം , അത്തരം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള സംസ്ഥാന സഹകരണ ബാങ്കുമായി 
ലയിപ്പിച്ചുകൊണ്ട് ഉത്തരവാകാവുന്നതാണ് . ഈ ഖണ്ഡത്തിൻ കീഴിലുള്ള യാതൊരു ഉത്തരവും - 

( i ) 

നിർദ്ദിഷ്ട ലയന ഉത്തരവിന്റെ ഒരു പകർപ്പ് ബന്ധപ്പെട്ട അംഗ സംഘത്തിനോ 
അംഗസംഘങ്ങൾക്കോ അവയുടെ ആക്ഷേപങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി രജിസ്റ്റർ ചെയ്ത തപാലായി 
അയച്ചുകൊടുക്കുകയും , സംഘം സ്ഥിതിചെയ്യുന്ന ജില്ലയിൽ വ്യാപകമായി പ്രചാരമുള്ള തദ്ദേശ ഭാഷയിലുള്ള 
രണ്ട് ദിനപത്രങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കുകയും ; 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part I -Section ( iii ) 


( ii ) ബന്ധപ്പെട്ട സംഘത്തിൽ നിന്നോ സംഘങ്ങളിൽ നിന്നോ അത്തരം സംഘത്തിന്റെയോ 
സംഘങ്ങളുടെയോ ഏതെങ്കിലും അംഗത്തിൽ നിന്നോ കഡിറ്ററിൽ നിന്നോ , രജിസ്ട്രാർ ഇതിലേക്കായി 
വിനിർദ്ദേശിക്കാവുന്ന നിർദ്ദിഷ്ട ലയന ഉത്തരവ് പോസ്റ്റ് ചെയ്ത തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിൽ 
കുറയാത്ത അത്തരം കാലാവധിക്കുള്ളിൽ ലഭിച്ച ആക്ഷേപങ്ങൾ നിർദ്ദേശങ്ങൾ , എന്തെങ്കിലും ഉണ്ടെങ്കിൽ , 
രജിസ്ട്രാർ പരിഗണിക്കുകയും , 
ചെയ്തിട്ടില്ലായെങ്കിൽ , പാസാക്കാൻ പാടില്ലാത്തതാകുന്നു ; 

( ബി ) ( എ ) ഖണ് ഡത്തിന്റെ ( ii ) -ാം ഉപഖണ്ഡത്തിൽ പരാമർശിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും 
നിർദ്ദേശങ്ങളും പരിഗണിച്ചശേഷം രജിസ്ട്രാർക്ക് നിർദ്ദിഷ്ട ഉത്തരവിൽ അദ്ദേഹത്തിന് ഉചിതമെന്ന് കരുതുന്ന 
അപ്രകാരമുള്ള ഭേദപ്പെടുത്തലുകൾ വരുത്താവുന്നതും , കൂടാതെ ആ ഉത്തരവിൽ , അത് നടപ്പിൽ 
വരുത്തുന്നതിന് ആവശ്യമെന്ന് രജിസ്ട്രാർ കരുതുന്ന , അത്തരം ആനുഷംഗിക വും തജ്ജന്യവും 
അനുബന്ധവുമായ വ്യവസ്ഥകൾ അടങ്ങിയിരിക്കേണ്ടതുമാണ് ; 

( സി ) ( ബി ) ഖണ്ഡത്തിന് കീഴിലുള്ള നിർദ്ദിഷ്ട ഉത്തരവിനെ എതിർത്ത ഒരു അംഗത്തിനോ 
കഡിറ്റർക്കോ , ഏതു സംഘത്തിലാണോ അയാളുടെ ഓഹരിയോ , നിക്ഷേപമോ , കുടിശ്ശികയായ വായ്പയോ 
നിലനിൽക്കുന്നത് ആ സംഘത്തിൽ , അപ്രകാരമുള്ള ഉത്തരവ് മുതൽ മുപ്പത് ദിവസ കാലാവധിക്കുള്ളിൽ 
അപേക്ഷ നൽകിക്കൊണ്ട് , അയാളുടെ ഓഹരിയും നിക്ഷേപവും ഓഹരിയോ നിക്ഷേപമോ , അതതു 
സംഗതിപോലെ , പിൻവലിക്കുകയോ അടച്ച് തീർക്കുകയോ ചെയ്യുന്നതിന് സ്വാതന്ത്ര്യമുണ്ടായിരിക്കുന്നതാണ് ; 

( ഡി ) ലയനത്തോടെ , ഈ അദ്ധ്യായത്തിലെ പ്രസക്തമായ മറ്റെല്ലാ വ്യവസ്ഥകളും , അനുയോജ്യമായ 
മാറ്റങ്ങളോടെ , ഖണ്ഡം ( എ ) -ക്ക് കീഴിൽ ലയിപ്പിക്കപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ബാധകമായിരിക്കുന്നതാണ് . ” . 

( ii ) ( 1 ) -ാം ഉപവകുപ്പിന് ശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് 

" ( 1 എ ) 74 എച്ച് വകുപ്പിന്റെ ( 1 ) ( എ ) ഉപവകുപ്പിന്റെ കീഴിൽ , രജിസ്ട്രാർ ലയന ഉത്തരവ് 
പാസാക്കുന്ന തീയതിയിലും അന്നുമുതലും , ലയന ഉത്തരവിന് തൊട്ടുമുമ്പായി നിലകൊണ്ട് പ്രകാരമുള്ള , 
ജില്ലാ സഹകരണ ബാങ്കിന്റെ എല്ലാ ആസ്തി ബാദ്ധ്യതകളും യാതൊരു തുടർ നടപടിയോ , ഇൻസ്ട്രമെന്റോ , 
കരണമോ ഇല്ലാതെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിലേയ്ക്ക് മാറ്റപ്പെടുകയും നിക്ഷിപ്തമാക്കപ്പെടുകയും 
ചെയ്യുന്നതാണ് . ” . 

5. റദ്ദാക്കലും ഒഴിവാക്കലൂം .- ( 1 ) 2021 - ലെ കേരള സഹകരണ സംഘ ( ഭേദഗതി ) ഓർഡിനൻസ് 
( 2021 - ലെ 24 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും , പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 
പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതോ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ 
എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ , ഈ ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ് . 


ആരിഫ് മുഹമ്മദ് ഖാൻ , 

( ഗവർണ്ണർ ) 


( ശരിത്തർജ്ജമ ) 


എസ് . സന്ധ്യ , 
അഡീഷണൽ നിയമ സെക്രട്ടറി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


21st December 2021 


KERALA GAZETTE 


5 


നിയമ ( നിയമനിർമ്മാണം - ഡി ) വകുപ്പ് 


വിജ്ഞാപനം 


2021 നവംബർ 14 


നമ്പർ 18625 ലെഗ്.ഡി 2 / 2019 നിയമം . 


തിയതി , തിരുവനന്തപുരം , 

1197 തുലാം 29 
1943 കാർത്തികം 23 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ അറിവിലേയ്ക്കായി 
ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള ബില്ലിന് 2021 നവംബർ 13 -ാം 
തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


വി . ഹരി നായർ , 
നിയമ സെക്രട്ടറി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part I -Section ( iii ) 


2021 - ലെ 14 -ാം ആക്റ്റ് 
2021 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗതി ) ആക് 
1958 - ലെ കേരള വിദ്യാഭ്യാസ ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക - 1958 - ലെ കേരള വിദ്യാഭ്യാസ ആക്റ്റ് ( 1959 - ലെ 6 ) താഴെപ്പറയുന്ന ആവശ്യങ്ങൾക്കായി 
വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിരണ്ടാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

ചുരുക്കപ്പേരൂം - ( പാരംഭവും . ( 1 ) ഈ ആക്റ്റിന് “ 2021 - ലെ കേരള വിദ്യാഭ്യാസ ( ഭേദഗ 
തി ) ആക്ട് ” എന്ന് പേര് പറയാം . 


1 . 


3 


( 2 ) ഇത് 2013 മെയ് 31 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതാണ് . 


2 . 


4 -ാം വകുപ്പിന്റെ ഭേദഗതി . - 1958 - ലെ കേരള വിദ്യാഭ്യാസ ആക്ടിലെ ( 1959 - ലെ 6 ) ( ഇതിനു 
ശേഷം പ്രധാന ആക്ട് എന്നാണ് പരാമർശിക്കപ്പെടുക ) 4 -ാം വകുപ്പിൽ , 


( എ ) ( 1 ) -ാം ഉപവകുപ്പിൽ , “ വിദ്യാഭ്യാസ വകുപ്പ് ” എന്നീ വാക്കുകൾക്ക് പകരം “ പൊതു വിദ്യാഭ്യാസ 
വകുപ്പ് ” എന്നീ വാക്കുകൾ ചേർക്കേണ്ടതാണ് ; 


( ബി ) ( 2 ) -ാം ഉപവകുപ്പിൽ , “ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ” എന്നീ വാക്കുകൾക്ക് പകരം 
“ പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ ” എന്നീ വാക്കുകൾ ചേർക്കേണ്ടതാണ് . 


3 . 


9 -ാം വകുപ്പിന്റെ ഭേദഗതി - പ്രധാന ആക്ടിലെ 9 -ാം വകുപ്പ് ( 1 ) -ാം ഉപവകുപ്പിൽ “ ഹെഡ്മാസ്റ്റർ ” 

. 
എന്ന വാക്കിന് പകരം “ ഹെഡ്മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ്മിസ്ട്രസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ 
വൈസ് - പ്രിൻസിപ്പൽ , അതതുസംഗതിപോലെ , ” എന്നീ വാക്കുകളും ചിഹ്നങ്ങളും ചേർക്കേണ്ടതാണ് . 
17 -ാം വകുപ്പിന്റെ ഭേദഗതി പ്രധാന ആക്ടിലെ 17 -ാം വകുപ്പ് ( 2 ) -ാം ഉപവകുപ്പിൽ , 

, 
( എ ) ( ജി ) ഖണ്ഡത്തിൽ , “ ഹെഡ്മാസ്റ്റർമാർ ” എന്ന വാക്കിനു പകരം “ ഹെഡ്മാസ്റ്റർമാർ അല്ലെങ്കിൽ 
ഹെഡ്മിസ്ട്രസുമാർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മാർ , അതതു സംഗതിപോലെ , ” എന്നീ വാക്കുകളും 
ചിഹ്നങ്ങളും ചേർക്കേണ്ടതാണ് ; 


4 . 


33 


( ബി ) ( എച്ച് ) ഖണ്ഡത്തിൽ , “ ഹെഡ്മാസ്റ്റർമാർ ” എന്ന വാക്കിനു പകരം “ ഹെഡ്മാസ്റ്റർമാർ അല്ലെങ്കിൽ 
ഹെഡ്മിസ്ട്രസുമാർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മാർ , അതതു സംഗതിപോലെ , ” എന്നീ വാക്കുകളും 
ചിഹ്നങ്ങളും ചേർക്കേണ്ടതാണ് . 


t 


5. 22 -ാം വകു പ്പിന്റെ ഭേദഗതി . - പ്രധാന ആക്റ്റിലെ 22 -ാം വകുപ്പ് ( iv ) -ാം ഖണ്ഡത്തിൽ 
“ വിദ്യാഭ്യാസ വകുപ്പ് ' എന്നീ വാക്കുകൾക്ക് പകരം “ പൊതു വിദ്യാഭ്യാസ വകുപ്പ് ” എന്നീ വാക്കുകൾ 
ചേർക്കേണ്ടതാണ് . 


6 . 


34 -ാം വകുപ്പിന്റെ ഭേദഗതി . പ്രധാന ആക്റ്റിലെ 34 -ാം വകുപ്പ് “ വിദ്യാഭ്യാസ വകുപ്പ് ' എന്നീ 
വാക്കുകൾക്ക് പകരം “ പൊതു വിദ്യാഭ്യാസ വകുപ്പ് ' എന്നീ വാക്കുകൾ ചേർക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


21st December 2021 


KERALA GAZETTE 


7 


7. റദ്ദാക്കലൂം ഒഴിവാക്കലൂം . ( 1 ) 2021 -ലെ കേരള വിദ്യാഭ്യാസ ( ഭേദ ഗ തി ) ഓർഡി നൻ സ് 
( 2021 - ലെ 101 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും , പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 
പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതോ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ , 
എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ , ഈ ആക്റ്റ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻകീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ് . 


( ശരിത്തർജ്ജമ ) 


ഇന്ദുകല , പി . , 


അഡീഷണൽ നിയമ സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date 2021.12 21 ( 4:02:03 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


